O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 25 
Tuesday , 25th January 2022 


1197 മകരം 11 


1943 മാഘം 5 


11th Makaram 1197 


5th Magha 1943 


വാല്യം 11 


നമ്പർ 


4 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3593 


Revenue Department 


25th January 2022 


Thrissur District 


Chavakkad Taluk 


NOTICE 


നമ്പർ : എ5-19 2022 


06-01-2022 


അപേക്ഷ 


ചാവക്കാട് താലൂക്കിൽ വാടാനപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഐ ശേഖരൻ നായർ ഇത്തിക്കാട്ട് 
വീട് എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസിൽ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ ഗോപിനാഥൻ , ഇത്തിക്കാട്ട് വീട് വാടാനപ്പള്ളി ബോധിപ്പിച്ച 

വാടാനപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-06-1998 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഭരതൻ 


മകൻ 


69 


2 


ഗോപിനാഥൻ 


മകൻ 


65 


3 


| മുകുന്ദൻ 


മകൻ 


57 


നമ്പർ : എ 5104932021 


06-01-2022 


0 


അപേക്ഷി 


ചാവക്കാട് താലൂക്കിൽ എടകഴിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞുമുഹമ്മദ് മകൾ സഫിയ എംഎ 
സി കറുപ്പൻ വീട് എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസിൽ ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ കറുപ്പം വീട്ടിൽ സാക്കീർ , കറുപ്പം വീട് എടക്കഴിയൂർ ബോധിപ്പിച്ച 

എടകഴിയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 09-03-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സമീറ കെ വി 


| മകൾ 


51 


2 


| മകൻ 


52 


3 


കറുപ്പം വീട്ടിൽ സാക്കീർ 
സലീം കറുപ്പൻ വീട്ടിൽ 
സെയ്ഫുദ്ധീൻ 


മകൻ 


49 


4 


മകൻ 


47 


5 


സറീന 


മകൾ 


39 


6 


| ഷാജി എം കെ 


| മകൻ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3594 


KERALA GAZETTE 


Part III 


നമ്പർ : എ5-08 2022 


06-01-2022 


ചാവക്കാട് താലൂക്കിൽ ഒരുമനയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആർ വി മമദ് മകൻ പി കെ കാദർ 
ഹാജി പാറാട്ട് വീട്ടിൽ കൂട്ടിന്റെ കായിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസിൽ 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ നജീബ് പി കെ , പാറാട്ട് വീട്ടിൽ കൂട്ടിന്റെ 
കായിൽ വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ ഒരുമായന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-02-2011 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുലൈക സലിം 


| മകൾ 


64 


2 


| പി കെ അഷറഫ് കാദർ 


മകൻ 


60 


3 


നജീബ് പി കെ 


മകൻ 


53 


4 


അസ്ലിം പി കെ 


മകൻ 


51 


5 


സലിം പി കെ 


മകൻ 


47 


നമ്പർ : എ5-07 / 2022 


06-01-2022 


ചാവക്കാട് താലൂക്കിൽ കടപ്പുറം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സിദ്ദിക്ക് മകൾ അഫ്ലത്ത് പണ്ടാരത്തി 
ൽ വലപ്പാട് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പട്ടയത്തിന് അപേക്ഷിക്കുന്നതിന് ട്രിബ്യൂണൽ ഓഫീസിൽ 
ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടപ്പുറം വില്ലേജിൽ പരേതയുടെ മകൻ താജുദ്ദീൻ , കടപ്പുറം 
പഴയകത്ത് രാമി ബോധിപ്പിച്ച അപേക്ഷ കടപ്പുറം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


താജുദ്ദീൻ 


| മകൻ 


35 


നമ്പർ : എ5-182022 


06-01-2022 


അ 


ചാവക്കാട് താലൂക്കിൽ മണത്തല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൾ ഖാദർ മകൻ മുഹമ്മദ് 
കളപ്പുരയ്ക്കൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ചാവക്കാട് നഗരസഭാ കാര്യാലയത്തിൽ ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ അക്ബർ , കളപ്പുരയ്ക്കൽ വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ 
മണത്തല വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 05-06-2015 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3595 


Revenue Department 


25th January 2022 


ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഹക്കിം 


മകൻ 


46 


2 


| ആരിഫ് 


മകൻ 


44 


3 


അക്ബർ 


മകൻ 


42 


4 


| ഷാമില 


| മകൾ 


40 


നമ്പർ : എ5-10463 / 2021 


31-12-2021 


ചാവക്കാട് താലൂക്കിൽ തളിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുട്ടികൃഷ്ണൻ നായർ മകൻ സുന്ദരൻ പി 
സുപ്രസന്ന അപ്പാർട്മെന്റ്സ് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ സുനേത്ര , സുപ്രസന്ന അപ്പാർട്മെന്റ്സ് ബോധിപ്പിച്ച അപേക്ഷ 
തളിക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 29-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുനേത്ര 


ഭാര്യ 


62 


2 


സിമി പ്രദീപ് 


മകൾ 


39 


3 


സായിറാം മേതിൽ 


മകൻ 


33 


നമ്പർ : എ5-104922021 


31-12-2021 


ചാവക്കാട് താലൂക്കിൽ എടകഴിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൾ റഹിമാൻ മകൻ ഉസ്മാൻ 
മങ്കേടത്ത് വലിയതറയിൽ എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസിൽ ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ഫാത്തിമ , മങ്കേടത്ത് വലിയതറയിൽ ബോധിപ്പിച്ച അപേക്ഷ 
ഇടകഴിയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 17-12-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

തനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അത 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഫാത്തിമ 


ഭാര്യ 


72 


2 


| ഷിഹാബുദ്ധീൻ 


മകൻ 


55 


3 


സൈനബ് 


| മകൾ 


53 


4 


സുബൈദ 


മകൾ 


52 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3596 


KERALA GAZETTE 


Part III 


5 


ഷാജിത എം 


മകൾ 


47 


6 


റസിയ 


| മകൾ 


45 


7 


മുജീബ് 


മകൻ 


42 


8 


| മുഹമ്മദ് ഫൈസൽ 


മകൻ 


40 


9 


നവാസ് 


മകൻ 


39 


10 


നൗഫൽ 


മകൻ 


38 


11 


റിയാസ് 


| മകൻ 


36 


12 


| ഷംസിയ ഹാഷിം 


മകൾ 


34 


നമ്പർ : എ5-104552021 


31-12-2021 


ചാവക്കാട് താലൂക്കിൽ എടകഴിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞഹമ്മദ് ഭാര്യ ആമിനു 
തിരുത്തിക്കാട്ട് പുലാക്കൽ വീട്ടിൽ എന്നയാളുടെ 

അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസിൽ 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ മുഹമ്മദലി , തിരുത്തിക്കാട്ട് പുലാക്കൽ 
വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ എടകഴിയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-06-1992 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മുഹമ്മദലി 


| മകൻ 


74 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3597 


Revenue Department 


25th January 2022 


Thrissur District 


Chavakkad Taluk 


NOTICE 


നമ്പർ : എ5-10457 / 2021 


31-12-2021 


വ 


ചാവക്കാട് താലൂക്കിൽ എടകഴിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അഹമ്മദ് മകൻ ഹംസ കള്ളിവളപ്പി 
ൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസിൽ ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ പീടിയേക്കൽ അബൂബക്കർ , പീടിയേക്കൽ എടക്കഴിയൂർ ബോധിപ്പിച്ച അപേക്ഷ 
എടകഴിയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 03-08-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


62 


പീടിയേക്കൽ അബൂബക്കർ 
പീടിയേക്കൽ ഉമ്മർ 


2 


| മകൻ 


60 


3 


സനബ് 


ഭാര്യ 


75 


നമ്പർ : എ5-10458 / 2021 


31-12-2021 


ചാവക്കാട് താലൂക്കിൽ വലപ്പാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രവീന്ദ്രൻ മകൻ പ്രശാന്ത്കുമാർ വാഴപ്പള്ള 
ി വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ധന്യ കെ എം , വാഴപ്പുള്ളി വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ വലപ്പാട് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20 
11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ധന്യ കെ എം 


ഭാര്യ 


38 


2 


ഘന ശ്യാം വി പി 


| മകൻ 


18 


3 


അഭിരാമി വി പി 


മകൾ 


7 


നമ്പർ : എ5-10461 / 2021 


31-12-2021 


ചാവക്കാട് താലൂക്കിൽ ഒരുമനയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൊച്ചിക്കൻ വടക്കേ പുരയ്ക്കൽ വീട് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3598 


KERALA GAZETTE 


Part III 


ബേ 


എന്നയാളുടെ 

അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസിൽ ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ ധർമ്മൻ , വടക്കേ പുരയ്ക്കൽ വീട് ഒരുമനയൂർ ബോധിപ്പിച്ച അപേക്ഷ ഒരുമനയൂർ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 17-11-1993 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശശി 


| മകൻ 


67 


2 


നില 


മകൾ 


61 


3 


സതി 


| മകൾ 


60 


4 


സത്യാനന്ദൻ 


| മകൻ 


56 


5 


ധർമ്മൻ 


മകൻ 


55 


6 


ശ്രീരഞ്ജിനി 


മകൾ 


50 


നമ്പർ : എ5-10459 / 2021 


31-12-2021 


ചാവക്കാട് താലൂക്കിൽ ഒരുമനയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൊച്ചിക്കൻ ഭാര്യ കാർത്ത്യായനി 
വടക്കേ പുരക്കൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസിൽ ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ ധർമ്മൻ , വടക്കേ പുരക്കൽ വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ 
ഒരുമനയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 17-05-2014 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശശി 


മകൻ 


67 


2 


നില 


മകൾ 


61 


3 


സതി 


മകൾ 


60 


4 


സത്യാനന്ദൻ 


മകൻ 


56 


5 


ധർമ്മൻ 


| മകൻ 


55 


6 


| ശ്രീരഞ്ജിനി 


മകൾ 


50 


നമ്പർ : എ5-10460 / 2021 


31-12-2021 


ചാവക്കാട് താലൂക്കിൽ ഒരുമനയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ വി കുഞ്ഞിമോൻ മകൻ അമ്പലത്ത 
° വീട്ടിൽ മൊയ്ത അമ്പലത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ സുബൈദ , അമ്പലത്ത് വീട്ടിൽ ഒരുമനയൂർ ബോധിപ്പിച്ച അപേക്ഷ 
ഒരുമനയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3599 


Revenue Department 


25th January 2022 


പരിശോധിച്ചതിൽ ടിയാൻ 24-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 . 


| സുബദ് 


ഭാര്യ 


67 


2 


| ഫവാസ് 


| മകൻ 


48 


3 


| ഫാരിസ് 


മകൻ 


44 


4 


ഫായിസ 


മകൾ 


39 


നമ്പർ : എ5-5520 2021 


31-12-2021 


ചാവക്കാട് താലൂക്കിൽ മുല്ലശ്ശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരൻ ഭാര്യ ആനന്ദവല്ലി പി എസ് 
പൊന്നറമ്പിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് 

എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ ഭർത്താവ് സുകുമാരൻ , തൃശൂർ വില്ലേജ് കുണ്ടോളി 
ബോധിപ്പിച്ച അപേക്ഷ മുല്ലശ്ശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-11-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുകുമാരൻ 


ഭർത്താവ് 


77 


നമ്പർ : എ5-10464 / 2021 


31-12-2021 


ചാവക്കാട് താലൂക്കിൽ തൈക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജേക്കബ് മകൻ ഇട്ടുപ്പ് പി ജെ 
പുലിക്കോട്ടിൽ മമ്മായിപറമ്പിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ലത ജോർജ്ജ് , പുലിക്കോട്ടിൽ മമ്മായിപറമ്പിൽ വീട്ടിൽ 

തൈക്കാട് ബോധിപ്പിച്ച അപേക്ഷ തെക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലത ജോർജ്ജ് 


ഭാര്യ 


52 


2 


ജെഫി റോസ് പി ഐ 


മകൾ 


29 


3 


| ജെല്ലി റോസ് പി ഐ 


മകൾ 


28 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3600 


KERALA GAZETTE 


Part III 


4 . 


ജെഷി റോസ് പി ഐ 


മകൾ 


21 


നമ്പർ : എ5-10491 / 2021 


31-12-2021 


അനന്തരാവകാശ 


ചാവക്കാട് താലൂക്കിൽ പുന്നയൂർകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് ഹാജി കുമരംതറയിൽ 
വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസിൽ ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ അബ്ദുൾ ലത്തീഫ് , വാക്കയിൽ ചള്ളിയിൽ പുന്നയൂർക്കുളം ബോധിപ്പിച്ച അപേക്ഷ 
പുന്നയൂർകുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 22-06-2015 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സുഹറ 


ഭാര്യ 


65 


2 


| ഐഷ് 


| മകൾ 


51 


3 


മെമൂന് 


മകൾ 


50 


4 


| അബ്ദുൾ ലത്തീഫ് 


മകൻ 


49 


5 


ഷാഫി 


മകൻ 


48 


6 


സമീറ 


| മകൾ 


43 


7 


| ഫൗസി 


മകൾ 


40 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3601 


Revenue Department 


25th January 2022 


Thrissur District 


Chavakkad Taluk 


NOTICE 


No : A5-10462 / 2021 


31-12-2021 


Notice is hereby given to all to whom it may be concern that Girija Ramadasan , W / o Chawghat Appunny Ramadasan , 
Chawghat house , PO Paluvay , Chavakkad Village , Chavakkad Taluk of Thrissur District has filed an application of a legal 
heirship certificate to produce before the authorities of State Bank Of India in respect of the legal heirs of late Chawghat 
Appunny Ramadasan , Chawghat house , PO Paluvay , Chavakkad Village , Chavakkad Taluk , Thrissur District who expired 
on 16-08-2021 and that it has been reported to this office that the persons named in the scheduled below are the legal 
heirs of the said late Chawghat Appunny Ramadasan ,. that it is proposed to issue a legal heirship certificate according to 
this to the applicant . Parents of the deceased person are not alive . Hence , it is proposed to issue a legal heir ship 
certificate accordingly in favour of the above said members for receiving the claims . objections , if any against the issue of 
the said legal heirship certificate should be filed in person before the Tahasildar , Chavakkad within 30 days from the date 
of publication of this notice in the Kerala Government Gazette . Belated applications and those sent by post will not be 


considered . 


SCHEDULE 


Sl.No 


Relationship with the Deceased 


Age 


Name of the Legal Heirs 
Girija Ramadasan 


1 


Wife 


64 


2 


Ramadasan Deepak 


Son 


40 


3 


Deepthi Ramadas 


Daughter 


34 


No : A5-10210 / 2021 


31-12-2021 


Notice is hereby given to all to whom it may be concern that Sudheer Shankar , S / o Sankaran , Eyyanithara House , 
Thalikulam Village , Chavakkad Taluk of Thrissur District has filed an application of a legal heirship certificate to produce 
before the authorities of LANH office in respect of the legal heirs of late E K Sankaran , S / o Kunjayyappan , Eyyanithara 
House , Thalikkulam Village , Cavakkad Taluk , Thrissur District who expired on 09-03-2012 and that it has been reported to 
this office that the persons named in the scheduled below are the legal heirs of the said late EK Sankaran , S / o 
Kunjayyappan ,. that it is proposed to issue a legal heirship certificate according to this to the applicant . Parents of the 
deceased person are not alive . Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the 
above said members for receiving the claims . objections , if any against the issue of the said legal heirship certificate should 
be filed in person before the Tahasildar , Chavakkad within 30 days from the date of publication of this notice in the Kerala 
Government Gazette . Belated applications and those sent by post will not be considered . 


5 


SCHEDULE 


Sl.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3602 


KERALA GAZETTE 


Part III 


1 


Star Sankaran Eyyanithara 


Wife 


74 


2 


Shirin Valoth 


Daughter 


54 


3 


Sheeba Shankar Eyyanithara 


Daughter 


50 


4 


Sudheer Shankar Eyyanithara 


Son 


49 


No : A5-06 / 2022 


06-01-2022 


Notice is hereby given to all to whom it may be concern that Dharnijan , Slo Krishnan Kutty , Krishna Bhavanam House , 
Bangalore - 560038 , has filed an application of a legal heirship certificate to produce before the authorities of LANH in 
respect of the legal heirs of late Krishnan Kutty C A , Krishna Bhavanam House , Orumanayoor Village , Chavakkad Taluk , 
Thrissur District who expired on 13-04-1987 and that it has been reported to this office that the persons named in the 
scheduled below are the legal heirs of the said late Krishnan Kutty C A , that it is proposed to issue a legal heirship 
certificate according to this to the applicant . Parents and wife of the deceased person are not alive . Hence , it is 
proposed to issue a legal heir ship certificate accordingly in favour of the above said members for receiving the claims . 
objections , if any against the issue of the said legal heirship certificate should be filed in person before the Tahasildar , 
Chavakkad within 30 days from the date of publication of this notice in the Kerala Government Gazette . Belated 
applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Sujatha 


Daughter 


54 


2 


Pankajam 


Daughter 


53 


3 


Sarala 


Daughter 


49 


4 


Jayanthi 


Daughter 


48 


5 


Dharnijan 


Son 


46 


6 


Prasanna 


Daughter 


44 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3603 


Revenue Department 


25th January 2022 


Chavakkad Taluk 


തിരുത്തൽ പരസ്യം 


( 1 ) 


നമ്പർ എ5-8655 / 2021 . 


2022 ജനുവരി 11 , 


- 


30-11-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 47 -ൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ ഫയൽ നമ്പർ A5-8655 / 21 ആയി പ്രസിദ്ധീകരിച്ച് പരസ്യത്തിൽ 
പരേതന്റെ മരണ തീയതി " 19-12-2019 - നും 28-12-2019 - നും ഇടയിൽ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( 2 ) 


നമ്പർ എ5-10494 / 2021 . 


2022 ജനുവരി 11 . 


16-11-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 45 - ൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ ഫയൽ നമ്പർ A5 -7156 , 21 ആയി പ്രസിദ്ധീകരിച്ച് പരസ്യത്തിൽ 
അവകാശികളിൽ ക്രമനമ്പർ 1 " സുനിൽ , എൻ . എസ് . മകൻ 54 വയസ് ' എന്നുള്ളത് " സുനിൽ എൻ . എസ് . 
മകൻ 48 വയസ് ' എന്നും കമ നമ്പർ 3 " സുധീർ , എൻ . എസ് . മകൻ 48 വയസ് ' എന്നുള്ളത് 
" സുധീർ എൻ . എസ് . മകൻ 54 വയസ് ' എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


( 3 ) 


നമ്പർ എ5-10495 2021 . 


2022 ജനുവരി 11 , 


16-11-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 45 - ൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ ഫയൽ നമ്പർ A5 -7157/21 ആയി പ്രസിദ്ധീകരിച്ച് പരസ്യത്തിൽ 
അവ കാശി ക ളിൽ കമ ന മ്പർ 1 ' സുനിൽ , എൻ . എസ് . മകൻ 
" 

വയസ് 

എന്നു ള്ളത് 
" സുനിൽ എൻ . എസ് . മകൻ 48 വയസ് ' എന്നും കമനമ്പർ 3 " സുധീർ , എൻ . എസ് . മകൻ 48 
വയസ് ' എന്നുള്ളത് " സുധീർ , എൻ . എസ് . മകൻ 54 വയസ് ' എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


54 


6 


താലൂക്കാഫീസ് , 
ചാവക്കാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3604 


KERALA GAZETTE 


Part III 


Thrissur District 


Chavakkad Taluk 


NOTICE 


നമ്പർ : എ5-10025 2021 


21-12-2021 


ചാവക്കാട് താലൂക്കിൽ തളിക്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാമൻ മകൻ ഗോപാലൻ , 
എരണേഴാത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ഹൈവേ അതോറിറ്റി ഓഫീസിൽ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ അശോകൻ ബോധിപ്പിച്ച അപേക്ഷ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 12-06-1966 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഇ ജി അശോകൻ 


മകൻ 


65 


2 


62 


3 


65 


4 


വനജാക്ഷി ധർമ്മരം 

| മകൾ 
ശോഭന പ്രഹ്ളാദൻ ( മരണപ്പെട്ട മകൻ പ്രഹ്ലാദൻറ ഭാര്യ ) | മകന്റെ ഭാര്യ 
മധു പ്രഹ്ളാദൻ ( മരണപ്പെട്ട മകൻ പ്രഹ്ലാദൻറ മകൻ ) പൗത്രൻ 
പ്രശാന്ത് പ്രഹ്ളാദൻ ( മരണപ്പെട്ട മകൻ പ്രഹ്ലാദൻറ മകൻ | പൗത്രൻ 

( മരണപ്പെട്ട മകൻ പ്രഹ്ലാദൻറ മകൻ ) | പൗത്രി 


36 


5 


34 


6 


മാല് 


37 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.25 03:17:39 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


